സാഹിത്യവാരഫലം 


1995/08/27 (കലാകരമുദി) 


എം. കൃഷ്ണന്‍ നായര്‍ 


Copyright © 2014-2022, J. Vijiayamma. The electronic versions are released 


under the provisions of Creative Commons Attribution Non-Commercial 
Share Alike license for free download and usage. Sayahna Foundation, JWRA 
34, Jagathy, Trivandrum, India 695014. URL: http://www.sayahna.org 


സാഹിത്യവാരഫലം 


1995/08/27-ല്‍ കലാകരമുദി വാരികയില്‍ 


പ്രസിദ്ധികരിച്ചത്‌. 


1971-ല്‍ സാഹിത്യരച ന്ത 
നയ്ക്ക നോബല്‍ സമ്മാ 18) 

നം നേടിയ ചിലിയി 
ലെ കവി നെറുദയുമായി 
അഭിമുഖ സംഭാഷണ 
ത്തിനു ചെന്ന ഒരെഴുത്തു 
കാരി അദ്ദേഹത്തോ 

ടൂ ചോദിച്ചു: “തീയില്‍ 
വീണുപോയ, അങ്ങയു 
ടെ കൃതികളെ അതില്‍ 
നിന്നു രക്ഷിക്കേണ്ടി വന്നാല്‍ ഏതിനെയാവും അങ്ങു 
രക്ഷിക്കുക?” നെദൂദ മറുപടി നല്കിയത്‌ ഇങ്ങനെ: “അവ 
യില്‍നിന്ന്‌ ഒന്നിനെയും രക്ഷിക്കില്ല. എനിക്ക്‌ അവ 
കൊണ്ട്‌ എന്താണാവശ്യം? ഞാന്‍ ഒരു പെണ്‍കുട്ടി 
യെ രക്ഷിക്കും... അല്ലെങ്കില്‍ നല്ലൊരു കൂട്ടം ഡിറ്റക്ടീവ്‌ 
കഥകളെയാവും... എന്റെ കൃതികളെക്കാളും അവയാ 
കും എന്നെ വളരെയേറെ രസിപ്പിക്കുക.” തന്റെ അസ 
ദൃശങ്ങളായ കലാസൃഷ്ടികളെ നെറൂദ ഇങ്ങനെ നിസ്സാ 
രങ്ങളാക്കി പറഞ്ഞെങ്കിലും ചിലിയിലെ മാത്രമല്ല ലോ 
കമാകെയുള്ള ആളുകളില്‍ ആരും അവ തീക്ക്‌ ഇര 
യാകാന്‍ സമ്മതിക്കില്ല. അത്രയ്ക്ക്‌ അവ ഉത്കൃഷ്ടങ്ങളാ 
ഞ്‌. വിശേഷിച്ചും അദ്ദേഹത്തിന്റെ മാസ്റ്റര്‍പീസായി 
കരുതപ്പെടുന്ന “Canto General” എത്ര വര്‍ഷങ്ങളായി 
ഞാന്‍ ആശിച്ചിരിക്കുകയായിരുന്നു ഈ കാവ്യമൊന്നു 
വായിക്കാന്‍! അതിന്റെ ഒരു ഭാഗമായ “The Heights 
of Macchu Picchu” മാത്രമായി പ്രസാധനം ചെയ്ത 

ത്‌. ഞാന്‍ പല പരിവൃത്തി വായിച്ചെങ്കിലും സമ്പൂര്‍ണ്ണ 
മായ കാവ്യത്തിലൂടെ കടന്നു പോകാന്‍ എന്തെന്നില്ലാ 
ത്ത കൌതുകമായിരുന്നു എനിക്ക്‌. ഈ ആഴ്ചയാണ്‌ 
എന്റെ അഭിലാഷത്തിനു സാഫല്യമുണ്ടായത്‌. Jack 
Schmitt ഇംഗ്ളീഷിലേക്കു തര്‍ജ്ജമ ചെയ്തതും Roberto 
Gonzalez Echevarria അവതാരിക എഴുതിയതുമായ 
ആ മഹാഗ്രന്ഥം എന്റെ കൈയില്‍ കിട്ടി (University 
of California Press, Berkereley, Los Angeles, Oxford, 
ഇp- 407). ഞാനത്‌ ഇടവിടാതെ വായിച്ചു... എന്റെ ഗുരു 
നാഥന്‍ ഡോക്ടര്‍ കെ. ഭാസ്മരന്‍ നായര്‍ പറഞ്ഞ പോ 
ലെ കവിതയുടെ ഗന്ധര്‍വ്വ ലോകത്തേയ്ക്ക്‌ ഉയര്‍ന്നു പോ 


വുകയും ചെയ്തു. 


നെറുദ 


ചിരന്തനമുല്യമുള്ള കൃ 
തിക്ക്‌ ഇംഗ്ളീഷില്‍ 
മോണ്യുമെന്റല്‍ വര്‍ക്ക്‌ 
എന്നു പറയും. നെറൂദയു 
ടെ Canto General ആആ 
രീതിയിലൊരു കലാ 
സൃഷ്ടിയാണ്‌. Canto 
General; എന്നാല്‍ 
general song എന്നാ 
ണര്‍ത്ഥം. ഒരു വ്യക്തി 
യുടെ ഗാനമല്ല. ലോക 
ജനതയ്ക്കു വേണ്ടിയുള്ള 
ഗാനം. Song of Myself എഴുതിയ വാള്‍ട്‌ വിറ്റ്മാനുള്ള 
മറുപടിയുമാകാം, കാന്റോ ജനറല്‍. ഇതു നെറൂദയുടെ 
രാഷ്ട്രവ്യവഹാര സംബന്ധിയായ ഇച്ഛാപത്രമാണെന്നു 


വാശ്ട്‌ വിറ്റ്മാന്‍ 


— political testament ആണെന്ന്‌ - നിരൂപകരാകെ 
ഉദ്ഘോഷിക്കുന്നു. 


കാവ്യത്തിന്റെ മര്‍മ്മ 
സ്പര്‍ശിയായ ഭാഗം The 
Heights of Macchu 
Picchu എന്നതാണ്‌ 
(രണ്ടാമത്തെ ഭാഗം). 
അതുകൊണ്ടു്‌ നമുക്ക്‌ 
ആദ്യമായി അതിലേ 
യ്മ തന്നെ പോകാം. 
തെക്കേയമേരിക്കയു 
ടെ പടിഞ്ഞാറു ഭാഗത്തു 


ള്ള സ്ഥലമാണ്‌ പെറു. 
അവിടെ കൊളമ്പസിനു 
(Columbus) മുന്‍പുള്ള ഒരു കാലയളവില്‍ ജീവിച്ച ഇങ്ക 
വര്‍ഗ്ഗത്തിന്റെ ദുര്‍ഗ്ഗസംരക്ഷിതമായ പട്ടണമാണ്‌ മാച്ചു 
പിക്ചു. ഒരു പാറക്കെട്ടിന്റെ മുകളിലാണത്‌. സ്പാനിഷ്‌ 
ആക്രമണമുണ്ടായപ്പോള്‍ ഇങ്കുകള്‍ ഇവിടെ പാര്‍ത്തിരി 
ക്കുമെന്നാണ്‌ അഭ്യൂഹം. ഈ നഗരത്തിലേയ്ക്കുള്ള മൂവാ 
യിരത്തിലധികമുള്ള പടികള്‍ കയറിയ നെറൂദ അതി 
നോടു ചോദിക്കുന്നു: 


Jack Schmitt 


Macchu Picchu, did you put 

stone upon stone and at the base, tatters? 
Coal upon coal and at the bottom, tears? 
Fire in gold and within it, the trembling 
drop of red blood? 

Bring me back the slave that you buried 


വ ഇവിടെയാണ്‌ 


വ്യക്തിയായ കവി സ്വന്തം വ്യക്തി ഈന്നല്‍. കലരിക്കു 
ത്വത്തെക്കുറിച്ചു പാടുന്നതു വിറ്റ്മാ Se 
ന്റെ കാവ്യത്തില്‍ നമ്മള്‍ കേള്‍ക്കു 
ന്നു. സമൂഹത്തിന്റെ സമഗ്രമായ സ്വ പ്പോള്‍ അവയ്ക്കു താഴെ 


ത്വത്തെ സൃഷ്ടമാക്കുകയാണ്‌ നെ കണ്ണീരാണോ? മാച്ചു 
ദുദ. ഇാത്മട്ടിലാണ്‌ അദ്ദേഹം ക പിക്ചു: അതിന്റെ താ 
ണിസ്റ്റ്‌ കവിയായി വിരാജിക്കുന്നത്‌. 

ഴെ സംസ്കരിച്ച അടി 
മയുടെ ശരീരം എവിടെ? അതു തിരിച്ചു നല്ലാന്‍ കവി 
ആഹ്വാനം നടത്തുന്നു. പക്ഷേ, ആ അടിമകള്‍ പാറക 
ളുടെ താഴെ നിന്നു തിരിച്ചു വരില്ല. കാലത്തിന്റെ അന്തര്‍ 
ഭൃമതലത്തില്‍ നിന്നു തിരിച്ച വരില്ല. ആ സഹോദ 
രന്റെ അയവില്ലാത്ത ശബ്ദം തിരിച്ചു വരില്ല. ഇങ്ങനെ 
കവി സഹസ്രാബ്ദങ്ങള്‍ക്കു മുന്‍പ്പ്‌ അന്തരിച്ച തൊഴിലാ 
ളിയുമായി താദാത്മ്യം പ്രാപിച്ച്‌ അവന്റെ ശക്തിയെ പ്ര 
തൃക്ഷമാക്കുന്നു. തൊഴിലാളികളൊക്കെ മണ്ണടിഞ്ഞു. 
പക്ഷേ, അവരുടെ ശക്തിവിശേഷം സാകല്യാവസ്ഥ 
യില്‍ വര്‍ത്തമാന കാലത്തിലും പ്രത്യക്ഷമാകും. ഉജ്ജ്വ 
ലമായ രീതിയിലാണ്‌ നെറൂദ ഈ കാവ്യഭാഗം അവ 
സാനിപ്പിക്കുന്നത്‌: 


മുകളില്‍ കല്ലരി വച്ച 


Give me silence; water, hope. 

Give me struggle, iron, volcanoes 
Cling to my body like magnets. 
Hasten to my veins and to my mouth 


Speak through my words and my blood. 


അയസ്താന്തമെന്നപോലെ, മരിച്ചവര്‍ തന്റെ ശരീരത്തോ 
ടൂ ചേര്‍ന്നു നിന്ന്‌, തന്റെ ഞരമ്പുകളിലും വായിലും എത്തി 
തന്റെ വാക്കുകളിലൂടെയും രക്തത്തിലൂടെയും പ്രഖ്യാ 
പനം നടത്തണമെന്നാണ്‌ നെറുദയുടെ അഭ്യര്‍ത്ഥന. 
ഇതാണ്‌ Canto General-ന്റെ കാതലായ അംശം. വ്യ 
ക്തിയായ കവി സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചു പാടുന്ന 
ത്‌ വിറ്റ്മാന്റെ കാവ്യത്തില്‍ നമ്മള്‍ കേള്‍ക്കുന്നു. സമൂഹ 
ത്തിന്റെ സമഗ്രമായ സ്വത്വത്തെ സൃഷ്ടമാക്കുകയാണ്‌ 
നെറൂദ. ഇമ്മട്ടിലാണ്‌ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ്‌ കവിയാ 
യി വിരാജിക്കുന്നത്‌. 


ചരിത്രം രണ്ടുവിധത്തിലാണ്‌. ഒന്ന്‌, അധികാരികള്‍ 
എഴുതിയുണ്ടാക്കുന്ന ചരിത്രം. രണ്ട്‌, സമൂഹപരിണാമ 
ത്തിന്റെ ചരിത്രം. ആദ്യത്തേത്‌ വ്യാജവും രണ്ടാമത്തേത്‌ 
സത്യവുമാണ്‌. സത്യമായ ഈ ചരിത്രത്തെ-സ്പാനിഷ്‌ 
അമേരിക്കന്‍ ചരിത്രത്തെ- തന്റേതായ രീതിയില്‍ വ്യാ 
ഖ്യാനിച്ച്‌ ദേശീയതയുടെ മഹത്ത്വം ഉദ്ഘോഷിക്കുകയാ 
ണ്‌ നെറൂദ. അതിനുവേണ്ടി കൊളമ്പസിനു മുന്‍പുള്ള 
അമേരിക്കന്‍ ചരിത്രം മാത്രമല്ല, മനുഷ്യന്റെ ആവിര്‍ഭാ 
വത്തിനു മുന്‍പുള്ള ചരിത്രവും അദ്ദേഹം ഭാവനകൊണ്ടു 
കാണുന്നു. A Lamp on Earth എന്ന്‌ കാവ്യത്തിന്റെ തുട 
ക്കം. അന്ന്‌ 


There's no one, Listen, Listen to the tree 
listen to the Araucanian tree. 


There's no one. Behold the stones 


ഇങ്ങനെ കാലത്തിന്റെ ക്രമാനുഗതാവസ്ഥ പരിപാലി 
ക്കാതെ ചിലിയെ കേന്ദ്രസ്ഥാനത്തു നിറുത്തിക്കൊണ്ടു 
നെദൂദ സ്പാനിഷ-അമേരിക്കന്‍ ചരിത്രമാകെ സ്സൂടീകരി 
ക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. അതിനിടയില്‍ സ്വേച്ഛാധിപ 
തികളെ നിന്ദിക്കുന്നു; വിമോചകരെ പ്രശംസിക്കുന്നു. നി 
ന്ദനവും പ്രശംസയും കലയുടെ അതിരുകളെ ലംഘിക്കു 
നുണ്ടെങ്കിലും ഭാവാത്മക സനന്ദര്യം ഏതിനും കിരീടം 
വച്ചു കൊടുക്കുന്നുണ്ട്‌. 


1 ടേ a rose beside the 
water, a little cup 

of red eyelids 

sustained aloft by an 
ethereal sound: 

a green-leaved light 
touches the headsprings 
and transfigures the forest 
with solitary beings 


with transparent feet, 


(pp. 208) 
ഇവിടെ സനന്ദര്യസൃഷ്ടി മാത്രമേയുള്ളൂ. 
Mr. Truman arrives in the Island 
of Peurto Rico the blue water 
of our pure seas washes 
his bloody fingers 
(pp. 195) 


ഇവിടെ രക്തദാഹിയായ അമേരിക്കന്‍ പ്രസിഡന്റ്‌ ഭൂമ 
നെ നിന്ദിക്കുന്നു. 


തന്റെ നാടിന്റെ ചരി 
ത്രം, അവിടത്തെ പൂ 
ക്കള്‍, തൃണങ്ങള്‍, നദി 
കള്‍, മൃഗങ്ങള്‍ ഇവയെ 
യെല്ലാം അതിശക്ത 
ങ്ങളായ വാങ്മയചിത്ര 
ങ്ങളാക്കി നെറൂദ ചിത്രീ 
കരിക്കുന്നതു കണ്ടാല്‍ 
അദ്ദേഹത്തെ അതിശ 
യിച്ച വേറൊരു കവി 
യില്ലെന്നു വരെ നമ്മള്‍ 
പറഞ്ഞു പോകും. ദൈ 
നം ദിന ജീവിതത്തെ പം 
സമുന്നതമായ കലയാക്കി പ്രദര്‍ശിപ്പിക്കുന്നതിന്റെ ചാ 
രുത കാണണമെങ്കില്‍ Canto General വായിക്കണം. 
അങ്ങനെ വായിക്കുമ്പോള്‍ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹാ 
യത്തോടെ അധികാരത്തില്‍ വരികയും പിന്നീട്‌ അവ 
രെ കാരാഗൃഹത്തിലാക്കി മര്‍ദ്ദിക്കുകയും ചെയ്ത ചിലി 
യിലെ പ്രസിഡന്റിന്റെ നേര്‍ക്ക്‌ അദ്ദേഹം ചൊരിയുന്ന 
ഉപാലംഭങ്ങള്‍ കലാപരമായ ആവശ്യകതയ്ക്ക്‌ അതീ 


തമായവയാണെന്ന സത്യം നമ്മള്‍ വിസ്തരിക്കും. സ്റ്റാ 
ലിനെ അതിരുകടന്നു വാഷ്ക്ന്നതിന്റെ അനഈചിത്യവും 
നമ്മള്‍ വിസ്തരിക്കും. 1949 ഫെബ്രഎറി 5-ആം തീയതി 
കവി കാവ്യമെഴുതി അവസാനിപ്പിച്ചു. 


The book ends here. It was born 

of fury like a live coal like territories 
of burned forests, and I hope 

that it continues like a red tree 


propagating its transparent burn 


I എനു പര്യവസാനത്തി 


ഏതെങ്കിലും സാഹിത്യകാരന്‍ നു മുന്‍പുള്ള വാക്കുകള്‍. 
ഈശ്വരനു തുല്യനാണെന്ന്‌ 

ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?” 
“ടോള്‍സ്റ്റോയിയുടെ ഒരു നോവല്‍ കവിത കുപ്രസിദ്ധമായ 
ഉയര്‍ത്തിപ്പിടിച്ചുകൊണ്ട്‌ ഇതാ വിധത്തില്‍ ചീത്തക്ക 

ഈശ്വരന്‍” എന്ന്‌ ഉദ്ഘോഷിച്ച്‌ വിതയാണ്‌ എന്നു ക്രോ 
ദസ്തൈയെഹ്റ്കി തെരുവിലൂടെ 
ഓടി. ഫ്രഞ്ച്‌ കവി ബോദലേര്‍ 
ഈശ്വരനാണെന്ന്‌ ഫ്രഞ്ച്‌ കവി ത്ഥകമാണെ ന Canto 
റങ്ബോ (Rembaud) പറഞ്ഞു. General വായിക്കുന്ന 

൨ ഏതു സഹൃദയനും പറ 


യും. അത്രയ്ക്കുണ്ട്‌ ഈ കാവ്യത്തിന്റെ സൌന്ദര്യം. 


രാഷ്ട്രവ്യവഹാരപരമായ 


ചെ പറഞ്ഞത്‌ നിരര്‍ 


(ഈ കാവ്യം എനിക്കു വായിക്കാന്‍ തന്ന ശ്രി. വൈ 
ക്കം മുരളിയോട്ു്‌ എനിക്കു കൃതജ്ഞതയുണ്ട്‌ എത്രയെ 
ത്ര വിശിഷ്ടങ്ങളായ പുസ്തകങ്ങളാണ്‌ അദ്ദേഹത്തിന്റെ 
കൈയിലുള്ളത്‌.) 


ചോദ്യം, ഉത്തരം 


ചോദ്യം: റൊളാങ്‌ ബാര്‍ത്‌, ഫൂക്കോ, സാര്‍ത്ര, 
ലക്കന്‍ ഇവരുടെയെല്ലാം തത്ത്വചിന്തകളെക്കുറി 
ച്ച്‌ നിങ്ങള്‍ക്ക്‌ ഒരു ചുക്കുമറിഞ്ഞുകൂടെന്നു ഞാന്‍ 
പറഞ്ഞാല്‍? 


ഉത്തരം: ശരിയാണു സുഹൃത്തേ എന്നു ഞാന്‍ പറ 
യും. പക്ഷേ, അതൊരു കുറവാണോ? ഷെയ്ക്സ്പി 
യറിനു മലയാളം അറിഞ്ഞുകൂടായിരുന്നു എന്നതു 
കൊണ്ട്‌ അദ്ദേഹത്തെ നിങ്ങള്‍ ആക്ഷേപിക്കുമോ? 
ഈ സമീകരിക്കലില്‍ ഒദ്ധത്യത്തിന്റെ സ്മരണമു 
ണ്ടെങ്കില്‍ ക്ഷമിക്കൂ. 


ചോദ്യം: തന്നെ ഒരു ഇഡിയറ്റായി ഞാന്‍ കാണു 
ന്നു. എന്താണ്‌ മറുപടി? 


ഉത്തരം: താങ്കളുടെ വര്‍ഗ്ഗബോധത്തെ ഞാന്‍ അഭി 
നന്ദിക്കുന്നു. 


ചോദ്യം: നദിയില്‍ ഏറെക്കാലമായി തുഴയുന്നല്ലോ. 
അക്കരെ എത്താറായോ? 


ഉത്തരം: എത്താറായി ഇനി അല്പം ദൂരമേയുള്ളൂ. 


ചോദ്യം: നിങ്ങള്‍ സാഹിത്യത്തിന്റെ സാര്‍വ്വജനീ 
നസ്വഭാവം, സാര്‍വ്വലാകിക സ്വഭാവം ഇവയെ 
ക്കുറിച്ച്‌ എപ്പോഴും പറയുന്നു. തദ്ദേശസാഹിത്യം 
സാഹിത്യമല്ലേ? 


ഉത്തരം: ഉത്കൃഷ്ടസാഹിത്യത്തിന്‌ ഈ രണ്ടു സ്വഭാ 
വങ്ങളുമുണ്ടാകും. ഇത്‌ എങ്ങനെയെന്നു റോളോമേ 
വ്യക്തമാക്കിയിട്ടുണ്ട്‌. സാഹിത്യകാരന്‍ ആഴത്തി 
ലെത്തുമ്പോള്‍ യുങ്‌ പറയുന്ന ആര്‍ക്കിറ്റൈപ്പില്‍ 
ചെന്നുചേരും. ഈ ആര്‍ക്കിറ്റൈപ്പില്‍ അല്ലെങ്കില്‍ 
പ്രാക്തനരൂപത്തില്‍ എല്ലാ മനുഷ്യരും ഒരേമട്ടില്‍ 
കാണപ്പെടും. അങ്ങനെയാണ്‌ സാഹിത്യസൃഷ്ടി 
സാര്‍വ്വലാകികവും സാര്‍വ്വജനീനവുമാകുന്നതു്‌. 
തദ്ദേശസാഹിത്യം ആര്‍ക്കിറ്റൈപ്പില്‍ എത്തിയാല്‍ 
പരമോല്‍കൃഷ്ടം. പക്ഷേ, എത്തുന്നില്ല. അതിനാല്‍ 
അതു ബഹിര്‍ഭാഗസ്ഥമാണ്‌. 


ചോദ്യം: ഏതെങ്കിലും സാഹിത്യകാരന്‍ ഈശ്വരനു 
തുല്യനാണെന്ന്‌ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 


ഉത്തരം: ടോള്‍സ്റ്റോയിയുടെ ഒരു നോവല്‍ ഉയര്‍ 
ത്തിപ്പിടിച്ചുകൊണ്ട്‌ ഇതാ ഈശ്വരന്‍' എന്ന്‌ ഉദ്ഘോ 
ഷിച്ച്‌ ദസ്ലെയെഫ്സ്കി തെരുവിലൂടെ ഓടി. ഫ്രഞ്ച്‌ 
കവി ബോദലേര്‍ ഈശ്വരനാണെന്ന്‌ ഫ്രഞ്ച്‌ കവി 
റങ്ബോ (Rembaud) പറഞ്ഞു. 


ചോദ്യം: മണ്ണുകൊണ്ടു കയര്‍ പിരിക്കുമോ? 


ഉത്തരം: പ്രയാസപ്പെടുക എന്ന അര്‍ത്ഥത്തില്‍ 
അങ്ങനെ പറയാറുണ്ട്‌. ഞാന്‍ പലപ്പോഴും മണ്ണ 
കൊണ്ടു കയര്‍ പിരിച്ചിട്ടുണ്ട്‌. പക്ഷേ, രാഷ്ട്ര വ്യ 
വഹാരക്കാരെസ്സംബന്ധിച്ച്‌ അതിനു വേറൊരര്‍ 
ത്ഥമാണ്‌. അവര്‍ മണ്ണെടുത്തു പിരിച്ച കയറാക്കി 
ബഹുജനത്തെ കാണിച്ച്‌ അവരെ കബളിപ്പിക്കു 
ന്നു. വേറൊരു അര്‍ത്ഥത്തില്‍ നവീന സാഹിത്യ 
നിരൂപകര്‍ അതനുഷ്ടിക്കുന്നു. മണ്ണിനുപോലും സദു 
ശമല്ലാത്ത ദുഷ്ഠങ്ങളായ സാഹിത്യകൃതികളെടുത്ത്‌ 
അവര്‍ നിരൂപണത്തിലൂടെ അവയെ കയറാക്കി 
ക്കാണിക്കുന്നു. 


ചോദ്യം: പേപ്പട്ടി കടിച്ചിട്ടുണ്ടോ നിങ്ങളെ? 


ഉത്തരം: കത്തുകളിലൂടെ, റ്റെലിഫോണിലുടെ ചില 
പേപ്പട്ടികൾ എന്നെ കടിക്കുന്നുണ്ട്‌. പക്ഷേ, കടിയേ 
റു കടിയേറ്റ്‌ എനിക്ക്‌ ഇമ്മ്യൂണിറ്റി വന്നുപോയിട്ടുണ്ട്‌. 
അതുകൊണ്ട്‌ നിങ്ങള്‍ ഇങ്ങോട്ടു, നാക്കുനീട്ടികൊ 
ണ്ട്‌ ഓടിവരേണ്ടതില്ല. 


ഇ. വി. ശ്രീധരന്‍ 


Stevie Smith-ന്റെ കവി 
തകള്‍ ഇതെഴുതുന്ന 
യാളിന്‌ ഏറെയിഷ്ടം 
മാണ്‌. വ്യംഗ്യഭംഗി 
യില്‍ ആശയാവിഷ്ഠാ 
രത്തിന്‌ വലിയ വൈ 
ദശ്ധ്യമാണ്‌ അവര്‍ക്ക്‌. 
ഒരു കവിതയുടെ ആശ 
യം എനിക്ക്‌ ഓര്‍മ്മ 
യുണ്ട്‌. “അത്‌ അയാ 
ളുടെ പ്രഥമരാത്രിയാ A 
യിരുന്നു; അവളുടെ റങ്ബോ 

യും എഴുപത്തിമുന്നു വയസ്സുള്ള കിഴവനാണ്‌ അയാള്‍. 
അവള്‍ ക്ഷയം പിടിച്ച പെണ്‍കുട്ടിയും, യുദ്ധകാലം ജര്‍ 
മ്മന്‍ വ്യോമസേന ബോംബുകള്‍ വര്‍ഷിക്കുകയാണ്‌ 
ഇംഗ്ളണ്ടിലെ ആ നഗരത്തില്‍. അപ്പോഴാണ്‌ ഇം 
ഗ്ളീഷ്‌ വ്യോമസേന ജര്‍മ്മനിയില്‍ ബോംബിടാന്‍ 
യാത്ര തിരിച്ചത്‌. അപ്പോള്‍ പെണ്‍കുട്ടി കിഴവന്‍ ഭര്‍ 
ത്താവിനോടു ചോദിച്ചു: രണ്ടു പേരുടെയും വിമാനങ്ങള്‍ 
കൂട്ടിയിടിക്കില്ലേ? വൃദ്ധന്‍ മറുപടി പറഞ്ഞു: “ഓമനേ, 
എന്റെ ഓമനേ അത്‌ ഒരിക്കലെങ്കിലും സംഭവിച്ചതായി 
എനിക്കോര്‍മ്മയില്ല.” 


മറ്റൊരു കവിതയുടെ ആശയവും എന്റെ ഓര്‍മ്മയിലെ 
ത്തുന്നു: വിധവയായ അവളോട്ട്‌ അയാള്‍ ജീവിതകഥ മു 
ഴുവന്‍ പറഞ്ഞു. അതുകേട്ടു വിധവ പറഞ്ഞു: നമുക്കു വേ 
ഗം വിവാഹം കഴിക്കാം.” അപ്പോള്‍ അയാള്‍ അറിയിച്ചു: 
“എനിക്കിപ്പോള്‍ വികാരമുണ്ടാകാനുള്ള കഴിവു നശിച്ചി 
രിക്കുന്നു. എങ്കിലും കാലം വളരെ വൈകുന്നതിനുമുന്‍ 
പ്‌ നമുക്കു കുറച്ചു വര്‍ത്തമാനമെങ്കിലും പറയാമല്ലോ.” 
ആദ്യത്തെ കവിതയില്‍ പുരുഷന്റെ വാര്‍ദ്ധക്യംകൊണ്ട്‌ 
വേഴ്ചയുണ്ടാകുകയില്ലെന്നു ധ്വനി. രണ്ടാമത്തെ കവിത 
യില്‍ രണ്ടുപേരും വാര്‍ദ്ധക്ൃത്തിലെത്തിയതുകൊണ്ട്‌ 
വെറും വര്‍ത്തമാനം പറച്ചിലല്ലാതെ വേറൊന്നും അവര്‍ 
തമ്മിലുണ്ടാവുകയില്ലെന്നു വ്യംഗ്യം. 


് അനുഗൃഹീതയായ ഈ 
ആണും പെണ്ണും യഥാക്രമം കാമുക കവിയുടെ (കവയിത്രി 


നും കാമുകിയും ആയിരിക്കുമ്പോള്‍ 
പി യുടെ) ഈ കവിതകള്‍ 
അതു്‌ ചങ്ങന്പുഴക്കവികത പോലെ 


മനോഹരം. അവര്‍ വിവാഹിത ഞാനിപ്പോള്‍ ഓര്‍മ്മിച്ച 
രായാല്‍ അടുത്ത ദിവസം തൊട്ട തിനു കാരണമുണ്ട്‌. ദമ്പ 
സര്‍ദാര്‍ കെ. എം. പണിക്കരുടെ 
കാവ്യം പോലെ ഗദ്യാത്മകം- 
സാഹിത്യവാരഫലക്കാരന്‍. 


തീവിഷയകമായ ഒരു 
ജീവിതം ശ്രീ. ഇ. വി. ശ്രീ 
ധരന്‍ നല്ല കഥയായി 
ചിത്രീകരിച്ചിരിക്കുന്നത്‌ ഞാന്‍ കണ്ടു എന്നതുതന്നെ 
(കലാകൌമുദി, പുകയുന്ന പൂജ്യം). പതിനാറു പുരുഷന്മാ 
രാണ്‌ അവളെ മുന്‍പു കാണാനെത്തിയത്‌. പക്ഷേ, 
അവളുടെ അച്ഛന്‍ പെന്‍ഷന്‍പറ്റിയ ശിപായിയായതു 
കൊണ്ട്‌ ആരും വിവാഹത്തിനു തയ്യാറായില്ല. പതിനേ 
ഴാമത്തെ പുരുഷന്‍ “പെണ്ണുകാണാന്‍” എത്തിയപ്പോള്‍ 
അതും നടക്കില്ല എന്ന്‌ ഉറപ്പുള്ള അവള്‍ അച്ഛന്റെ ദയ 
നീയാവസ്ഥയും കുടുംബത്തിന്റെ നിര്‍ദ്ധനാവസ്ഥയും 
സൃഷ്ടമാകുമാറു സംസാരിച്ചു. സംഭവിക്കേണ്ടതു സംഭവി 
ച്ചു. പെണ്ണുകാണാന്‍ വന്നവന്‍ അങ്ങു പോയി. വിവാ 
ഹബ്രോക്കര്‍ ദേഷ്യത്തോടെ പെണ്ണിന്റെ തന്തയോടു 
പറഞ്ഞു: “ഇവള്‍ പെണ്ണല്ല.” അതിന്‌ അവര്‍ ചുട്ട മറുപ 
ടി കൊടുത്തു. “ഞാനൊരു പെണ്ണല്ലെന്ന്‌ കുറേക്കാലമാ 
യി എനിക്കു തോന്നിത്തുടങ്ങിയിട്ടു.” കഥാകാരന്റെ കഥാ 
പാത്രം പറയുന്ന ഈ വാക്യം നമ്മുടെ നാട്ടിലെ മാത്ര 
മല്ല എല്ലാ പ്രദേശങ്ങളിലെയും യുവതികള്‍ പറയുന്നതു 
തന്നെയാണ്‌. ആ രീതിയിലായിപ്പോയിരിക്കുന്നു നമ്മു 
ടെ സമൂഹസ്ഥിതി. വിധവ ഭാര്യയായാല്‍ കിഴവനു സം 
സാരിക്കാനെങ്കിലും സൌകര്യമുണ്ട്‌. കഥയിലെ യുവതി 
വൃദ്ധയായി ജരാനരകള്‍ വന്ന്‌ ഏകാകിനിയായി മരി 
ക്കുമെന്നാണു സൂചന. സ്ത്രീകള്‍ക്കുണ്ടാകുന്ന ഈ ദുരവ 
സ്ഥയെ കലാപരമായി ആവിഷ്ഠരിച്ച്‌ ആ ദുഷ്ടമായ വ്യവ 
സ്ഥയുടെ തലയ്ക്ക്‌ അടികൊടുക്കുകയാണ്‌ ഇ. വി. ശ്രീധ 
രന്‍. സാന്മാര്‍ഗ്ഗികമൂല്യങ്ങള്‍ക്ക്‌ ഈന്നല്‍ നല്കിക്കൊണ്ട്‌ 
വൈദശ്ധ്യത്തോടെ ഒരു സറ്റയര്‍ രചിച്ചിരിക്കുകയാണ്‌ 
ഇ.വി. 


ആണം പെണ്ണും യഥാക്രമം കാമുകനും കാമുകിയുമായി 
രിക്കുമ്പോള്‍ അതു്‌ ചങ്ങമ്പുഴക്കവിതപോലെ മനോഹ 

രം. അവര്‍ വിവാഹിതരായാല്‍ അടുത്ത ദിവസം തൊട്ടു 
സര്‍ദാര്‍ കെ. എം. പണിക്കരുടെ കാവ്യംപോലെ ഗദ്യാ 
ത്മകം-സാഹിത്യവാരഫലക്കാരന്‍. 


വിഷ്ണുനാരായണന്‍ നന്പൂതിരി 


പൊലിസ്‌ ഉദ്യോഗസ്ഥ 
ന്മാരോടു മാത്രം കൂട്ടുകൂ 
ടുന്ന ഒരു സ്നേഹിതന്‍ 
എനിക്കുണ്ടായിരുന്നു. 
പൊലിസ്‌ ഇന്‍സ്റെ 
ക്ലര്‍ ജീപ്പില്‍ പോകുക 
യായിരിക്കും. വാഹനം 
കൈകാണിച്ചു നിറുത്തി 
അയാള്‍ ഇന്‍സ്റെക്ടറു 
ടെ കൈപിടിച്ചു കുലുക്കി 


യിട്ടു നാലുപാടും നോ 
ക്കും മറ്റുള്ളവര്‍ അതുക ദസ്തയെഫ്സ്കി 

ണ്ട്‌ അസൂയപ്പെടട്ടേ എന്നു വിചാരിച്ച്‌ ഇന്‍സ്െക്കര്‍ത 
ന്നെ വേണമെന്നില്ല. ട്രാഫിക്‌ കണ്‍സ്റ്റബിള്‍ ഗതാഗത 
നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുമ്പോള്‍ അയാള്‍ 
റോഡിലുടെ പോയാല്‍ മതി. കണ്‍സ്റ്റബിളിന്റെ അടു 
ത്തുചെന്ന്‌ കുശലപ്രശ്ശം നടത്തും. എന്നിട്ടു അഭിമാനഭ 
രിതനായി ചുറ്റും നോക്കും. “നിനക്കൊക്കെ പൊലിസി 
നെ പരിചയമുണ്ടോടാ? എനിക്കുണ്ട്‌. കണ്ടോ?” എന്നാ 
വും ആ നോട്ടത്തിന്റെ അര്‍ത്ഥം. ഇങ്ങനെ പൊലിസു 
കാരോടു സമ്പര്‍ക്കം പുലര്‍ത്തിപ്പലര്‍ത്തി അയാള്‍ കാ 
ണുന്നവരെയൊക്കെ കള്ളന്മാരായും കൊലപാതകി 
കളായും ദര്‍ശിച്ചു. ഇനി സങ്കല്പം. ഡോക്ടര്‍മാരോടു മാ 
ത്രംകൂടി നടക്കു. അങ്ങനെ നടക്കുന്നവന്‍ ലോകത്തുള്ള 
എല്ലാവരെയും രോഗികളായി കാണും. യുവതികളായ 
സുന്ദരികളോടു മാത്രം സമ്പര്‍ക്കമുള്ളവനു ലോകമാ 
കെ സുന്ദരമാണെന്നു തോന്നും. എപ്പോഴും വേണ്ട ആ 
സമ്പര്‍ക്കം അടുത്തടുത്ത്‌ ഇരുന്ന്‌ ബസ്സിലോ വിമാന 
ത്തിലോ സഞ്ചരിച്ചാല്‍ മതി. ലോകം സ്വര്‍ഗ്ഗമായി മാ 
റും. ഈ സ്വര്‍ഗ്ലീയാനുഭൂതിയെ അതിസുന്ദരമായി സ്തീ 
കരിക്കുന്ന ഒരു കഥയുണ്ട്‌ മാര്‍കേസിന്റേതായി. 


ശ്രി. വിഷ്ണുനാരായണന്‍ നമ്പുതിരി മാതൃഭൂമി ആഴുപ്പതി 
പ്പിലെഴുതിയ “സഹയാത്രിക” എന്ന കാവ്യം നോക്കുക. 
കവിയായ വിഷ്ണുനാരായണന്‍ നന്പുതിരിക്കല്ല, കാവ്യ 
ത്തിലെ 'നരേറ്റര്‍'ക്ക്‌ അടുത്തിരുന്ന യുവതി നല്കിയ 
അനവദ്യാനുഭൂതി ഏതുവിധത്തിലുള്ളതായിരുന്നുവെ 
ന്നു ഗ്രഹിക്കാന്‍ കഴിയും. അതിനു കഴിയുന്ന മട്ടില്‍ കവി 
തന്റെ വിചാരവികാരങ്ങള്‍ക്കു ബഹി: പ്രകാശനം നല്ലി 


യിട്ടുണ്ട്‌. 


“തൊട്ടരികില്‍ ശീതളഗന്ധം 
മറ്റുമിടത്തില്‍നിന്നും 
താമരവളയംപോലൊരു കൈ- 
ത്താര്‍ പൊഴിപൂ സാഹായ്യം.” 


എന്നും 


“മായുന്നു നീ അലിയും വെണ്‍ 
മേഘംപോലെ, യകലെ! 
മായുമ്പൊഴുതെന്നാല്‍, മേഘ 
ക്കീറിന്‍ മഞ്ജിമപോലെ. 

മരുവില്‍ കുളിര്‍മഴപോലെ, പെരു- 
തഴലില്‍ സ്നേഹംപോലെ 

നീ നിലകൊള്ളുന്നു നിനവില്‍ 
ഭൂവിന്‍ പുണ്യംപോലെ.” 


എന്നുമുള്ള വരികളില്‍ സനന്ദര്യാതിശയമാണ്‌ അനുവാ 
ചകന്‍ ദര്‍ശിക്കുക. 


ഈ സ്വര്‍ല്ലോകാനുഭൂതി മാത്രമല്ല കാവ്യത്തിന്റെ വിഷ 
യം. ഭാരതീയ സംസ്കാരത്തെയും പാശ്ചാത്യ സംസ്കാര 
ത്തെയും ധ്വന്യാത്മകമായി ആവിഷ്കരിച്ച്‌ ആദ്യത്തേതി 
ന്റെ ഉത്കൃഷ്ടത കവി സൂചിപ്പിക്കുന്നു. അഗാധതയിലേ 
ക്കു ചെല്ലുമ്പോള്‍ പുരുഷനും സ്ത്രീയും മാത്രമേയുള്ളൂ. സം 
സ്താരങ്ങളുടെ വിഭിന്നതകള്‍ അപ്രത്യക്ഷങ്ങളാകുന്നു. 
അവിടെ സ്ത്രീക്കു സ്നേഹത്തിന്റെ ആദ്യത്തെ അവസ്ഥ 
യായ ദയ കാണിക്കാനാവും. പുരുഷനു സ്നേഹം പ്രക 
ടിപ്പിക്കാനാവും. മനോഹരമായ കാവ്യമാണിതു്‌. 


തദ്ദേശസംഭവങ്ങള്‍ക്കും വ്യക്തികള്‍ക്കും സാഹിത്യത്തി 
ന്റെ ആകര്‍ഷകമായ രൂപം കൊടുക്കാന്‍ കഴിയുമോ? 
കഴിയുമെന്ന്‌ ശ്രീ. എന്‍. പ്രഭാകരന്‍ ദേശാഭിമാനി വാ 
രികയിലെഴുതിയ “കൌജൂത്താത്ത' എന്ന ചെറുകഥയിലു 
ടെ തെളിയിക്കുന്നു. ആ കഥാപാത്രം വ്യക്തിത്വമാര്‍ന്നു 
നില്ലന്നുണ്ട്‌ ഇക്കഥയില്‍. 


നടക്കാത്ത കാര്യങ്ങള്‍ 


സാഫല്യത്തിലെത്താത്ത ചില കാര്യങ്ങള്‍ക്കു വേണ്ടി 
അനവരതം ശ്രമിക്കുന്നു ചിലര്‍. അവയില്‍ ചിലതു മാ 
ത്രം: വൃദ്ധജന വിദ്യാഭ്യാസം, സമ്പൂര്‍ണ്ണ സാക്ഷരത, 
കൈക്കൂലി അവസാനിപ്പിക്കല്‍, സ്ത്രീസമത്വവാദത്തിന്റെ 
സഫലീഭവിക്കല്‍, ബന്തും ഹര്‍ത്താലും ഒഴിവാക്കല്‍, 
എല്ലാ “പ്രതിഭാസ്‌ ങ്ങള്‍ക്കും ചേരുന്ന ഒറ്റസ്സിദ്ധാന്തം 
(A Brief History of Time എഴുതിയ ശാസ്ത്രജ്ഞനെ 
മനസ്സില്‍ക്കണ്ട്‌), നൂറുവയസ്സു ചെന്നവന്‍ മരിച്ചാലും രാ 
ഷ്ട്രീയ നേതാക്കന്മാര്‍ക്കുണ്ടാകുന്ന ഞെട്ടലും അഗാധഖേ 
ദവും; സമ്പൂര്‍ണ്ണമായ മദ്യവര്‍ജ്ജനം. 


എം. കൃഷ്ണന്‍ നായര്‍ 


തിരുവനന്തപുരത്ത്‌ വി. കെ. മാധവന്‍ പിള്ളയുടെയും ശാരദാ 
മ്മയുടെയും മകനായി 1923 മാര്‍ച്ച്‌ ദ-നു ശ്രീ എം. കൃഷ്ണന്‍ നാ 
യര്‍ ജനിച്ചു. സ്കൂള്‍ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപു 
രം യൂണിവേഴ്സിറ്റി കോളജില്‍ നിന്ന്‌ മലയാളത്തില്‍ ബിരുദാ 
നന്തര ബിരുദം നേടി. പഠനത്തിനു ശേഷം മലയാള സാഹി 
ത്യാധ്യാപകനായി അദ്ദേഹം പല കലാലയങ്ങളിലും സേവ 
നം അനുഷ്ടിച്ചു. എറണാകുളം മഹാരാജാസ്‌ കോളജില്‍ നി 
ന്നു മലയാള വിഭാഗം തലവനായി വിരമിച്ചു. 


സാഹിത്യവാരഫലം 


36 വര്‍ഷത്തോളം തുടര്‍ച്ചയായി അദ്ദേ 
ഹം എഴുതിയ (1969 മുതല്‍ മരണത്തി 
നു ഒരാഴ്ച്ച മുന്‍പു വരെ) സാഹിത്യവാര 
ഫലം ഒരുപക്ഷേ ലോകത്തിലെ തന്നെ 
ഏറ്റവും കൂടുതല്‍ കാലം പ്രസിദ്ധീകരി 
ച്ച സാഹിത്യ പംക്തി ആയിരിക്കും. മല 
യാളനാട്‌ വാരികയിലാണ്‌ അദ്ദേഹം 
തന്റെ പംക്തി എഴുതിത്തുടങ്ങിയത്‌. മലയാളനാട്‌ നിന്നുപോ 
യതിനു ശേഷം കലാകനമുദി ആഴുപ്പതിപ്പിലും അതിനു ശേഷം 
സമകാലിക മലയാളം വാരികയിലും സാഹിത്യ വാരഫലം 
പ്രസിദ്ധീകരിച്ച. ലോകസാഹിത്യത്തില്‍ അഗാധമായ അറി 
വൃുണ്ടായിരുന്ന അദ്ദേഹം തെക്കേ അമേരിക്ക മുതല്‍ യൂറോപ്പ 
വരെയും, ആഫ്രിക്ക മുതല്‍ ജപ്പാന്‍ വരെയുമുള്ള എഴുത്തുകാ 
രെ കേരളത്തിലെ വായനക്കാര്‍ക്കു പരിചയപ്പെടുത്തി. പാ 
വ്ലോ നെരൂദ, മാര്‍ക്വേസ്‌, തോമസ്‌ മാന്‍, യസുനാരി കവ 
ബാത്ത തുടങ്ങിയ വിശ്വസാഹിത്യകാരന്മാരെ മലയാളികള 
ടെ വായനാമേശയില്‍ എത്തിക്കുന്നതില്‍ കൃഷ്ണന്‍ നായരുടെ 
പങ്ക ചെറുതല്ല. 


സരമൃസ്വഭാവിയും ശാന്തനും ആതിഥ്യമര്യാദക്കാരനുമായിരു 
ന്ന കൃഷ്ണന്‍ നായര്‍ സാഹിത്യ വിമര്‍ശനത്തില്‍ കര്‍ശനമായ 
മാനദണ്ഡങ്ങള്‍ അവലംബിച്ചു. രചിതാവിന്റെ പേരും പ്രശസ്തി 
യും അദ്ദേഹത്തിന്‌ പ്രശ്നമായിരുന്നില്ല. കലാപരമായി ന്ന 
ത്യമുള്ള രചനകള്‍ മാത്രമാണ്‌ സാഹിത്യമെന്നും മറ്റെല്ലാം 
വ്യര്‍ത്ഥവ്യായാമങ്ങളാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 
സ്വന്തം ലേഖനങ്ങളെപ്പോലും “സാഹിത്യ പത്രപ്രവര്‍ത്തന 
ത്തിന്റെയും ഏഷണിയുടെയും ഒരു അവിയല്‍” എന്നു വിശേ 
ഷിപ്പിച്ച അദ്ദേഹം അനുബന്ധമായി, “അതുകൊണ്ടാണല്ലൊ, 
ചുമട്ടുതൊഴിലാളികള്‍വരെയും 3 വര്‍ഷമായി സാഹിത്യ വാ 
രഫലം വായിക്കുന്നത്‌” എന്നും കൂട്ടിച്ചേര്‍ത്തു. രസകരമായ 
രചനാശൈലിയും കുറിക്കു കൊള്ളുന്ന നര്‍മവും മലയാളികള 
ടെ ജീവിത ശൈലിയെക്കുറിച്ചുള്ള നിശിതവും ഹാസ്യാത്മക 
വുമായ നിരീക്ഷണങ്ങളും സാഹിത്യ വാരഫലത്തെ വായന 
ക്കാര്‍ക്കു പ്രിയങ്കരമാക്കി. 


സ്സഫിദ്യദ്നഥചിലം 
ലി ട്രക്കില്‍ ശദൃടിക നമിത 
; ഞം പി.പി. ടക 
ക തം 
dt Cade EIT ALLA 
റിക, സുന്നി നി. 


കടം [ലവ രുപാ 


വിപ കിചഘറ്ൃ വാക്കു 


ചിക നട ale 


ee 


Pv Ama 


2995 ജൂണ്‍ മട്ട-ന്‌ കലാകൌമുദി പ്രസിദ്ധീകരിച്ച കത്ത്‌. 


അതിഗഹനമായ വായനയുടെ ഉടമയായിരുന്നു കൃഷ്ണന്‍ നാ 
യര്‍. ഓട്ടോറിക്ഷാ ഡ്രൈവര്‍മാര്‍ മുതല്‍ കോളേജ്‌ പ്രൊഫ 
സര്‍മാര്‍ വരെയും നവകവികള്‍ മുതല്‍ വിദ്യാര്‍ത്ഥികള്‍ വരെ 
യും സാഹിത്യവാരഫലത്തിന്റെ പുതിയ ലക്കങ്ങള്‍ക്കുവേണ്ടി 
കാത്തിരുന്നു. മലയാളസാഹിത്യത്തില്‍ മരലികതയുള്ള എഴു 
ത്തുകാര്‍ ഇല്ലെന്നും ടോള്‍സ്റ്റോയിയും തോമസ്‌ മാനുമായി താ 
രതമ്യപ്പെടുത്തുമ്പോള്‍ മലയാള സാഹിത്യകാരന്മാര്‍ ബഹുദൂ 
രം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന്‌ അദ്ദേഹം വിശ്വസിച്ചു. 


തിരുവനന്തപുരത്തെ സായാഹ്ന നടത്തക്കാര്‍ക്ക്‌ പരിചിത 
നായിരുന്നു കൃഷ്ണന്‍ നായര്‍. ഇന്ത്യന്‍ കോഫി ഹൌസിലെ 
പതിവുകാരനായിരുന്ന അദ്ദേഹം തിരുവനന്തപുരത്തെ മോ 
ഡേണ്‍ ബുക്‌ സെന്ററില്‍ സ്ഥിരം സന്ദര്‍ശകനും ഉപയുക്താ 
വുമായിരുന്നു. സാഹിത്യരംഗത്തെ സേവനങ്ങള്‍ക്ക്‌ അദ്ദേഹ 
ത്തിനു ജി. കെ. ഗോയെങ്ക പുരസ്കാരം ലഭിച്ചു. കേരള യൂണിവേ 
ഴിറ്റി ലൈബ്രറി അദ്ദേഹത്തിന്റെ രചനകള്‍ക്കായി ഒരു പ്രദര്‍ 
ശനം നടത്തി. അദ്ദേഹത്തിന്റെ ആദ്യ കാല ഉപന്യാസങ്ങ 
ളായ 'സ്വപ്നമണ്ഡലം” (1976), സൌന്ദര്യത്തിന്റെ സന്നിധാന 
ത്തില്‍ (1977), ചിത്രശലഭങ്ങള്‍ പറക്കുന്നു (1979), സാഹിത്യ 
വാരഫലത്തിന്റെ ആദ്യ പ്രതികള്‍ തുടങ്ങിയവ ഈ പ്രദര്‍ശന 
ത്തില്‍ ഉള്‍ക്കൊള്ളിച്ചിരുന്നു. 


ഫെബ്രവരി 2, 2006-ല്‍ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ 
ആശുപത്രിയില്‍ കൃഷ്ണന്‍ നായര്‍ അന്തരിച്ചു. ന്യുമോണിയയും 
ഹൃദയത്തിലെ രക്തതടസ്സവുമായിരുന്നു മരണ കാരണം. 


(ഈ ജീവചരിത്രക്കുറിപ്പിനും വാരഫലത്തിലെ ചിത്രങ്ങള്‍ക്കും വിക്കി 


പ്പീഡിയയോട്ട്‌ കടപ്പാടു.) 


പിന്‍കുറിപ്പ്‌ 


ഠ മുപ്പതു മുതല്‍ നാല്പതു മിനിട്ടിനകം വായിച്ചു തീര്‍ക്കാവുന്ന 
ഉള്ളടക്കമാണ്‌ സായാഹ്ന പുറത്തിറക്കുന്ന ഈ ഫോണ്‍ 
പിഡിഎഫുകളില്‍ ഉള്ളത്‌. ഇതു വായിക്കുവാനായി ഒരിക്ക 
ലും ഒരു കമ്പ്യൂട്ടറോ ഡെസ്‌ക്ടോപ്‌ ആപ്ലിക്കേഷനുകളൊ 
ആവശ്യമില്ല. 

൦ ആധുനിക മനുഷ്യന്റെ സന്തതസഹചാരിയായ സ്കാര്‍ട്ട്‌ 
ഫോണുകളുടെ സ്ക്രീനില്‍ തന്നെ വായിക്കുവാന്‍ തക്ക രീ 
തിയിലാണു ഈ പിഡിഎഫുകള്‍ വിന്യസിച്ചിരിക്കുന്നത്‌. 
ഫോണിന്റെ വീതിക്കു നിജപ്പെടുത്തിയ രീതിയിലാണ്‌ 
മാര്‍ജിനുകള്‍ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതു്‌. 


ഠ പിഡിഎഫ്‌ പ്രമാണങ്ങള്‍ വായിക്കുവാനുള്ള പ്രയോഗ 
ങ്ങള്‍ എല്ലാതരം സ്മാര്‍ട്ട്‌ഫോണുകളിലും ഇന്നു ലഭ്യമാ 
ണ്‌. എന്നിരിക്കിലും സൌജന്യമായി കിട്ടുന്ന അഡോബി 
അക്രോബാറ്റ്‌ റീഡര്‍ ആണ്‌ ഇവയില്‍ ഏറ്റവും മുന്തിയത്‌. 
അതുകൊണ്ട്‌ അഡോബി റീഡര്‍ ഇന്‍സ്റ്റാള്‍ ചെയ്യുകയും 
അതില്‍ ഈ ഫോണ്‍ പിഡിഎഫുകള്‍ വായിക്കുകയും 
ചെയ്യുക. 

൦ സ്്വതന്ത്രപ്രസാധനം ആഗ്രഹിക്കുന്ന/ ഇഷ്ടപ്പെടുന്ന ആര്‍ 
ക്കുവേണമെങ്കിലും സായാഹ്നയിലുടെ സ്വന്തം കൃതികള്‍ 
പ്രസാധനം ചെയ്യാവുന്നതാണ്‌. 3൦0 മുതല്‍ 60 മിനിട്ടു 
കള്‍ക്കകം വായിച്ചുതീര്‍ക്കാവുന്ന ഉള്ളടക്കം - കഥകള്‍, 
അനുഭവക്കുറിപ്പുകള്‍, ലേഖനങ്ങള്‍, അഭിമുഖങ്ങള്‍, സിനി 
മാനിരൂപണങ്ങള്‍, കവിതകള്‍ - എന്നു തുടങ്ങി എന്തവേ 
ണമെങ്കിലും അയയ്ക്കാവുന്നതാണ്‌. അയയ്കകേണ്ട വിലാസം: 


<info@sayahna.org>. 


ഠ പ്രതികരണങ്ങള്‍ <info@sayahna.orളg൦ എന്ന ഇമെയിലി 
ലേയ്യോ, ഈ വെബ്‌ പേജില്‍ കമ്മന്റുകളായോ ചേര്‍ക്കുക. 
നിര്‍ദ്ദേശങ്ങളും വിമര്‍ശനങ്ങളും എപ്പോഴും സ്വീകാര്യമാണ്‌. 
അവ സായാഹ്നപ്രവര്‍ത്തകര്‍ക്ക്‌ കൂടുതല്‍ ഉത്തേജനം 
നല്‍കുന്നതാണ്‌. 


സായാഹ്ന ഫണ്ടേഷന്‍, ജഗതി, തിരുവനന്തപുരം 695014 


